R Eം 2 10 . 


Government of Kerala 

1914 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


23rd March 1974 


Vol. XIX ) 


Trivandrum , 


Saturday, 


( No. 315 


2nd Chaithra 1896 


GOVERNMENT OF KERALA 
Public Works ( Transport B ) Department 

DECLARATIONS 

(1) - 
No. 12062 /TB2|74|PW. 

Dated, Trivandrum, 19th March 1974 , 
Whereas in exercise of the powers conferred by 
clause (ty of Article 258 of the Constitution, the 
- President has in his Notification No. 2/4/63{Judl. II 
dated 31-5-1963 entrusted the Government of Kerala 
with their consent the functions of the Central Govern 
ment under the Kerala Land Acquisition Act, 1961 
(Act 21 of 1962) il relation to the acquisition of lands 
for the purpose of the Union in the Kerala State. 

And whereas the Government of Kerala are 
satisficd after considering the report made by the 
Collector under sub-section ( 2) of section 5 of the 
Kerala Land Acquisition Act, 1961 (Act 21 of 1962), 

in the Schedule below have to 


that the lands 
apublic purpose ; 


The Government of Kerala hereby declare under 
section 6 of the Act that the lands specified in the 
Schedule below and measuring 1 hectare 3 Ares 29 Sq.m. 
be the same a little more or less, are needed for a public 
purpose, to wit for the Construction of a Broad Gauge 
Railway line from Trivandrum Central to Thirunelveli 
Block No. XIV of Neyyattinkara Village and under 
section 7 of the Act direct the Special Tahsildar No. 1 
"for Land Acquisition , Railways, Neyyattinkara to take 
order for the acq tion of the lands. 

A plan of the lands is kept in the Office of the 
Special Tahsildar No. 1 for Land Acquisition , Rail 
ways, Neyyattinkara and may be inspected at any 
time during Office hours. --. 

രണഘടന് 258-ാം വകുപ്പ് (1) -ാം ഖണ്ഡ 
ഞാൽ നൽകപ്പെട്ട അധികാരങ്ങൾ - വിനിയോഗിച്ച് 
രാഷ്ടപതി യൂ ണിയൻ ‘ആവശ്യത്തിനായി കേരള 
സംസ്ഥാനത്ത് ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബ 
ന്ധിച്ചിടത്തോളം 19 61 ലെ കേരള സ്ഥലമെടുപ്പ് 
ആക്റം, ( 1962 - ലെ 21 -ാം ആക്ററ്) ( പകാരം 

കന്( 8 ഗവൺമെൻറിന്റ ( പവുത്തികൾ 
31.5.1 963 -ാം തീയതിയിലെ 2141631Jude II നമ്പർ 
. പരസ്യ പ്രകാരം കേരള 

ഗവൺമെൻറിനെ ആ 
മെൻറിൻറെ സമ്മതത്തോടുകൂടി രമേൽപ്പിച്ചിരിക്കയാലും; 

1961- ലെ കേരള സ്ഥലമെടുപ്പ്ആക്ററ് (1962- ലെ 
21-ാം ആക്ററ്) 5 -ാം വകുപ്പ് (2) എന്ന ഉപവകുപ്പു 

പകാരം കളക്ടർ സമർപ്പിച്ച് റിപ്പോർട്ട് പരിഗണിച്ച 
തിൽ, താഴെ കാണിച്ചിരിക്കുന്ന പട്ടികയിൽ വിവരിച്ചി 
ട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന് വിലയ്ക്കെടുക്കേണ്ട 

33/1133/ MC.. 


1 


ഴതാണെന്ന് കേരള ഗവൺമെൻറിന് ബോദ്ധ്യപ്പെട്ടിരിക്കു 
ന്നതിനാലും, 

കേരളാ ഗവൺമെൻറ്, താഴെ പട്ടികയിൽ വിവരി 
ച്ചിട്ടുളളതും, 1 ഹെക്ടകർ 3 ആർ 29 ച.മീ. വിസ്തീർണ്ണ 
മുളളതുമായ ഭൂമി അത്അത്തന്നെയോഅതിൽ അൽപ്പം 
കൂടുതലോ കുറവോ ആയിരുന്നാലും, വേണ്ടതില്ല , ഒരു 

പൊതുക്കാര്യത്തിന്, അതായത് തിരുവനന്തപുരം സെൻ 
(ടൽ മുതൽ തിരുനെൽവേലി വരെ ഒരു (ബാഡ്ഗേജ 
റെയിൽവേ ലൈറ്റ് നിർമ്മിക്കുന്നതിന് ആവശ്യമുണ്ടെന്ന്. 
ആക്ററ് 6 -ാം വകുപ്പും പ്രകാരം ഇതിനാൽ പ്രഖ്യാപി 
ക്കുകയും, ആ ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവ് 
സ്വീകരിപ്പാൻ ആക്ററ് 7 -ം വകുപ്പു പ്രകാരം നെയ്യാ 
ററിൻകര റെയിൽവേ പൊന്നുംവില് സ്പെഷ്യൽ തഹ 
ശീൽദാർ നമ്പർ 1 എന്ന ആളോട് നിർദ്ദേശിക്കുകയും 
ചെയ്യുന്നു . 

സ്ഥലത്തിന്റെ പ്ളാൻ, നെയ്യാറ്റിൻകര റയിൽവേ 
പൊന്നുംവില സ്പെഷ്യൽ തഹസീൽദാർ നമ്പർ 1 എന്ന 
ആളുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആഫീസ 
"സമയത്ത് എപ്പോഴെങ്കിലും അത് പരിശോധിക്കുകയും 
ചെയ്യാം, 

SCHEDULE 
District - Trivandrum . Taluk - Neyyattinkara. 

Village - Neyyattinkara . 

( The extent given is approximate) 
Sl. No. Survey No. 

Description 

Extent 

H. Sq.m. 
1 . 21 /1-4 - Dry 

20 , 00 
2 . 21 /1-5 

3 - 00 
3 , 21 1-6 

13 

-1 50 
4 . 21 /1-7 

1 50 
5, 21 /1-8 

0 , 11 
6 , 22 /1-2 Wet 

13 30 
7 . .. 22 / 1-3 

2 50 
8 . - t 2211 + 

2 00 
- 9 . 2212-2 

2 00 
| 10 . 22 2.3 

101 00 
11 . 22/ 2-4 

1 00 
12 , 2214 2 

17 00 
13, 22/ 5-2.1 

1 10 
14. * 2215-3 

43 
15, 2016-2 Wc 

1 50 
16, 22,6-3 

1 : Co 
17. 226-6 

20 
18 , 23 /10-5 

0 80 
19, 23 /10-6 

0 20 
20. 23)10-7 

90 
21. 23-10-8 

11 0 
2ാ 23 |i0-9 

7 50 
23, 23/ 10-10 

( 70 
• Total 103 29 


Dry 


തന്റെ 


ഗവൺ 


T 


ഉ 


dres 


12) 
: No. 11892/ TB2/74{Pw. 

Dated, Trivandrum , 19th March 1974 . 
Whereas in exercise of the powers conferred by 
clause (1 ) of Article 258 of the Constitution the Presi 
dent has, in his notification No. 2 /4 /63/ Judl. II dated 
31-5-1963 entrusted the Government of Kerala , with 
their consent, the functions of the Central Government 
under the Kerala Land Acquisition Act, 1961 (Act 2 ]ം 
of 1962), in relation to acquisition of land for the 
purpose of the Union in this state ; 

And whereas under sub -section (4) of section 19 
of the said Act the Government of Kerala have directed 
that in view of the urgency of the case, the provi 
sions of section 5 of the Act shall not apply , to the 4, 
land specified in the schedule below ; 

And whereas the Government are satisfied that 
the said land has to be acquired for a public purpose ; 

TheGovernment of Kerala hereby declare under 
section 6 of the Act that the land specified in the 
schedule below and measuring 0.87 Ares be the same 
a little more or less, as needed for a public purpose , 
to wit, for the conversion of Ernakulam -Trivandrum 
Meter Gauge line to Broad Gauge line and under 
section 7 of the Act direct the Special Tahsildar , L. A., 

Quilon to take order for the acquisition of the land. 
. Further, under sub-section (1) of section 19 of the Act 

the Government direct that the Collector may take 
possession of the land on the expiry of fifteen days 
from the date of publication of the notice mentioned 
in sub -section (1) of section 9 of the Act. 

A plan of the land is kept in the office of the 
Special Tahsildar, L. A., Quilon and may be inspected 
at any time during office hours. 

രണഘടന 258 -ാം വകുപ്പ് (Iം ഖണ്ഡത്താൽ 
നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് രാഷ്ടപതി 
യൂണിയന്റെ ആവശ്യത്തിനായി ഈ സംസ്ഥാനത്ത 
ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ചിടത്തോളം 
1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 
21. ആക്ററ്) പ്രകാരം കേന്ദ്രഗവൺമെൻറിൻറ 
(പ്രവൃത്തികൾതൻ 31-5-1963-ാം തീയതിയിലെ 2 |4| 63| 
Jud . II നമ്പർ പരസ്യപ്രകാരം കേരളഗവൺമെൻറിനെ, 
ആ ഗവൺമെൻറിൻറ സമ്മതത്തോടുകൂടി രമേൽപ്പി 
ച്ചിരിക്കയാലും; 

( പ്രസ്തുത ആക്റ് 19 -ാം വകുപ്പ് ( 4) . ഉപ 
വകുപ്പുപ്രകാരം കേരള ഗവൺമെൻറ് പ്രസ്തുത സംഗ 
തിയുടെ അടിയന്തിരസ്ഥിതി പരിഗണിച്ച്. ആക്റ് 
5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ വിവരി 
ച്ചിട്ടുളള മൂരിക്ക് ബാധകമല്ലെന്ന് നിർദ്ദേശിക്കയാലും; 

(പസ്തുത ഭൂമി ഒരു " പൊതുക്കാര്യത്തിനായി 
" വിലയ്ക്കെടുക്കേണ്ടതാണെന്ന് ഗവൺമെന്റിന് ബോദ്ധ്യ 
പ്പെട്ടിരിക്കുന്നതിനാലും; 
കരള ഗവൺമെന്റും 

താഴെ കാണുന്ന പട്ടികയിൽ 
വിവരിച്ചിട്ടുളളതും. 0.87 ആർസർവിസ്തീർണ്ണമുളളതു 
മായ ലൂമി, അത് അത്രതന്നെയോ, അതിൽ അൽപ്പം 
കുറവോ കൂടുതലോ ആയിരുന്നാലും വേണ്ടതില്ല , ഒരു 

പൊതുകാര്യത്തിന് അതായത് എറണാകുളം- തിരുവനന്ത 
പുരം 

യി ലെൻ മീററർഗേജിൽ നിന്നു . 
a ബാഡ്ഗേജ ആക്കുന്നതിലേക്ക് ആവശ്യമാണെന്ന് 
അക്ററ് 6 -ാം വകുപ്പ് പ്രകാരം ഇതിനാൽ പ്രഖ്യാപിക്കു 
കയും, ആ ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവ 
സ്കരിപ്പാൻ ആക്ററ് 7 -ാം വകുപ്പു പ്രകാരം കൊല്ലം 
പൊന്നുംവില സ്പെഷ്യൽ തഹശീൽദാർ എന്ന ആളോട 


നിർദ geൾക്കുകയും ചെയ്യുന്നു . ആക്ററ് 9 -ാം വകുപ്പ് 
I)- . . ഉപവകുപ്പിൽ പറഞ്ഞിരിക്കുന്ന നോട്ടീസ് 
(പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ പതിനഞ്ചു 
ദിവസം കഴിഞ്ഞാൽ കളക്ടർക്ക് ആ ഭൂമി കൈവശപ്പെടു 

ാവുന്നതാണെന്നുംകൂടിആക്ററ് 19 -ാം വകുപ്പ് - 
ഉപവകുപ്പു പ്രകാരം ഗവൺമെന്റ് നിർദേശിക്കുകയും 
ചെയ്യുന്നു . 
സ്ഥലത്തിന്റെ 

പ്ളാൻ കൊല്ലം പൊന്നുംവില 
സ് സ്പെഷ്യൽ തഹശീൽദാർ എന്ന ആളുടെ ആഫീസിൽ 
സൂക്ഷിച്ചിട്ടുണ്ട്. ആഫീസ 

സമയത്ത് എപ്പോഴെ 
ങ്കിലും അതു പരിശോധിക്കുകയും ചെയ്യാം. 

SCHEDULE 
District - Quilon . 

Taluk - Quilon . 
Village - Perunad . 
( The extent given is approximate) 

Extent in 
Sl. No. Sy. No. 

- Description 
10480/5 Dry 

0.64 
104804 

0.23 
Total 

0.87 

(3). 
No. 12063/ TB2|74|pw. : 

Dated , Trivandrum , 19th March 1974 . 
Whereas in exercise of the powers conferred by 
clause (1 ) of Article 258 of the Constitution , the 
President has in notification No. 2/4/63/Judl. II dated 
31-5-1963 - entrusted the Government of Kerala with 
their consent the functions of the Central Government 
under the Kerala Land Acquisition Act 1961 (Act 21 
of 1962) in relation to acquisition of lands for the 
purpose of the Union in the Kerala State; 

And whereas the Government of Kerala are 
satisfied after considering the report made by the 
Collector under sub- section ( 2 ) of section 5 of the 
Kerala Land Acquisition Act, 1961 (Act 21 of 1962), 
that the land specified in the schedule below has to be 
acquired for a public purpose ; 

The Government ofKerala hereby declare under 
section 6 of the Act that the land specified in the 
schedule below and measuring 0.0027 hectares be the 
same a little more " or less,is needed for a public 
purpose , to wit, for doubling of rail track between 
Kanjikode and Olavakkode and under section. 7 of the 
Act direct the Special Tahsildar for L. A. (Railways) 
Palghat to take order for the acquisition of the land. 

A plan of the land is kept in the office of the 
Special Tahsildar for L. A. (Railways), Palghat and 
may be inspected at any aime during office hours. 

രണഘടന 258-ാം വകുപ്പ് 1-ാം ഖൺഡത്താൽ 
നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് "രാഷ ° ടപതി 
യൂണിയൻറ ആവശ്യത്തിനായി കേരള 

സംസ്ഥാ 
ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ചിട 
ത്തോളം 1961 - ലെ കേരളാ സ്ഥലമെടുപ്പ് ആക്റ് 
(1962- ലെ 21 -ാം ആക്റ്) ( പകാരം കേന്( 8 ഗവൺ 
മെൻറിൻറെ പ്രവർത്തികൾ തൻ 31-5-1963 -ാം തീയതി 
യിലെ 214163 Judl, II- Oം നമ്പർ പരസ്യ പ്രകാരം കേരളാ 
ഗവൺമെൻറിനെ ആ ഗവൺമെൻറിന്റെ സമ്മതത്തോടു 
കൂടി രമേൽപ്പിച്ചിരിക്കയാലും; 

1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 
21 -ാം ആക്റ്റ്) 5 -ാം വകുപ്പ് (2) എന്ന ഉപവകുപ്പു 
പകാരം കളക്ററർ സമർപ്പിച്ച 

റിപ്പോർട്ട് 


- 4 * 


നത്ത 


പറഞ്ഞിട്ടുളളതും 17-2-70 ലെ കേരളാ ഗസററിൽ, ഒന്നാം 
ഭാഗത്ത് ഏഴും എട്ടും ഒൻപതും പേജുകളിൽ പ്രസിദധ 
പ്പെടുത്തിയ പ്രസ്തുത ആക്ററ് 3 -ാം വകുപ്പ് 1 -ാം 
ഉപവകുപ്പു പ്രകാരമുളള 6-2-70 -ാം തീയതിയിലെ 
24092/ TAi / 69 /Pw -ാം നമ്പർ പരസ്യം പുറപ്പെടുവിച്ചു 
കൊണ്ട് സ്ഥലമെടുപ്പു നടപടികൾ ആരംഭിച്ചിട്ടുളളതും 
15-2-72 -ാം തീയതിയിലെ കേരളാ ഗസററിൽ 1-3 . 
ഭാഗത്ത്11 -ാം പേജിൽ പ്രസ്തുത ആക്ററ് 6 -ാം വകുപ്പ 
പകാരം ഉളള പ്രഖ്യാപനം പ്രസിദ്ധപ്പെടുത്തിയിട്ടു 
ളളതുമായ സ്ഥലം വിലയ്ക്കെടുക്കുന്നതിൽനിന്നും 
ഇതിനാൽ പിൻവാങ്ങുന്നു. 

SCHEDULE 

District- Ernakulam. 
Taluk - Kanayannur," village Thrikkakara North. 


Sl. No. 


Survey No. Description 
1077 /3B- 2.1 Paramba 
1077/ 3B -3-1 
1077|3B -3-3 


Extent 
in Hectare 
. 02 10 
00 46 
00 49 - 


Total 


03 05 


പരിഗണിച്ചതിൽ, താഴെ കാണിച്ചിരിക്കുന്ന പട്ടികയിൽ 
വിവരിച്ചിട്ടുളള ഭൂമി 

പൊതുക്കാര്യത്തിന് 
വിലയ്ക്കെടുക്കണ്ടതാണെന്ന് കേരള ഗവൺമെൻറിന് 
ബാധ്യപ്പെട്ടിരിക്കുന്നതിനാലും; 

കേരള ഗവൺമെന്റ് താഴെ പട്ടികയിൽ വിവരിച്ചിട്ടു 
ളളതും 0.0027 ഹെക്റ്റർ വി സ ല ത വ ർ ണ മ പ ള ള 
തുമായഭൂമി അത് അതതന്നെയോ അതിൽ അൽപ്പം 
കൂടുതലോ കുറവോ ആയിരുന്നാലും വേണ്ടതില്ല . ഒരു 

പൊതുക്കാര്യത്തിന് അതായത് കാഞ്ചികോടിനും ഒലവ 
ക്കോടിനും ഇടയിലുളള റെയിൽവേ പാത ഇരട്ടിക്കുന്ന. 
നിന് ആവശ്യമുണ്ടെന്ന് ആക്റ് 6 -ാം വകുപ്പു പ്രകാരം 
ഇതിനാൽ പ്രഖ്യാപിക്കുകയും, ആ ഭൂമി വിലയ്ക്കെടു 
ക്കുന്നതിനുള്ള ഉത്തരവ് , സ്വീകരിപ്പാൻ ആക്ററ്, 7 -ാം 
വകുപ്പു പ്രകാരം പാലക്കാട് നിലമെടുപ്പ് സ്പെഷ്യൽ 
തഫ്സീദാർ ( റെയിൽവേ) എന്ന ആളോട് നിർദേശിക്കു 
കയും ചെയ്യുന്നു . 

സ്ഥലത്തിന്റെ പ്ളാൻ പാലക്കാട് നിലമെടുപ്പ് 
സ്പെഷ്യൽ തഹസീൽദാർ ( റെയിൽവേ) എന്ന ആളുടെ 
ആഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആഫീസ് സമയത്ത് 
എപ്പോഴെങ്കിലും അത് പരിശോധിക്കുകയും ചെയ്യാം. 

SCHEDULE 
District - Palghat. 

Taluk - Palghat 
Village- Malampuzha-II . Amsom - Kottekkad 

( The extent given is approximate.) 
Sl. No. 

Description 

Extent in 

.Hectaie 
333 |6A S. C. W. 

0.0027 
By order of the Governor , 

T. S. RAMAKRISHNAN, 

Joint Secretary to Government. 
WITHDRAWAL NOTIFICATION 
No. 12063/ TB2/74/PW. 

Dated, Trivandrum , 19th March 1974 . 
Under sub section (1) of Section 52 of the Kerala 
Land Acquisition Act. 1961 (Act 21 of 1962 ) the 
Government of Kerala hereby withdraw from the 
acquisition of the lands mentioned in the schedule 
hereto annexed in respect of which land acquisition 
proceedings were initiated by the issue of the Notifi 
? cation No. 24092/ TA1/69/Pw dated 6-2-1970. Under 
Sub Section (1) of Section 3 thereof published at pages 
7 , 8 & 9 of Part I of the Kerala Gazette " dated 
17-2-1970 andthe Declaration under Section 6 of the 
Act published at page 11 of Part I of Kerala Gazette 
dated 15-2-1972: 

1961- ലെ കേരളാ സ്ഥലമെടുപ്പ്ആകടം (1962 - ലെ 
21 -ാം ആക്ററ് ) 52-ാം വകുപ്പ് 1 -ാം ഉപവകുപ്പു പ്രകാരം 
കേരളാ ഗവൺമെൻറ് ഇതോടു ചേർത്തിട്ടുളള പട്ടികയിൽ 


Sy . No. 


By order of theGovernor, 

T. S. RAMAKRISHNAN , 
Joint Secretary to Government. 


ERRATUM TO DECLARATION UNDER 
SECTION 6 OF THE K. L. A. ACT 1961 

( Act 21 OF 1962) 
No. 7329/ TB2 |74|PW. 

Dated , Trivandrum , 13th February 1974 . 
In the declaration under section 6 of the Kerala 
Land Acquisition Act, 1961 (Act 21 of 1962 ), approved 
in the Government order No. 35089/ TB2/73/PW 
(Transport - B ) Department dated 6-9-73 and published 
as Extraordinary Gazette No. 888 dated 15-9-73, in 
Part I ofthe Kerala Gazette dated 25-9-73 . 


SCHEDULE 
For : 

D.C.W. 
Read : 


72/2A 


0.0486 


N 


77/2A 


D.C.W. 


0 , 0486 


By order of the Governor, 

T.S.RAMAKRISHNAN , 
Joint Secretary to Government. 


PRINTED AND PUBLISHED BY THE 8. G. P. AT THE GOVERNMENT PRESS , 


TRIVANDRUM, 1974, 


